Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


16 . 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


- Reg. No. KL / TV( N )/ 634/2015-17 


് 


Rം 


GOVERNM 


കേര 


കാർ 


രള സർക്ക 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ഫെബ്രുവരി 14 
14th February 2017 
- 1192 കുംഭം 2 
2nd Kumbham 1192 


നമ്പർ 


Vol. VI 


No . 1 


Thiruvananthapuram , 

Tuesday 


1938 മാഘം 25 
25th Magha 1938 


PART III 
Dairy Development Department 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി1 -3060/ 2016 / എറണാകുളം. 2017 ജനുവരി 20 . 


വിഷയം: - ക്ഷീരവികസന വകുപ്പ്- എറണാകുളം 

വരാപ്പുഴ ക്ഷീരോൽപ്പാദക സഹകരണ 
സംഘം ക്ലിപ് തം നമ്പർ ഇ . 53 ( ഡി ) 
Apcos - സമാപ്തീകരിക്കുന്നതിനായി കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 72 (1) 
പകാരം ലിക്വി ഡേ റ്റ റായി ആല ങ്ങാട് 
ക്ഷീര വി ക സന ഓഫീസറെ നിയ മിച്ച് 
ഉത്തരവാകുന്നു . 


ആലങ്ങാട് ബ്ലോക്കിലെ വരാപ്പുഴ ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 53 ( ഡി ) Apcos - ൽ 
പാൽ സംഭരണമില്ലാത്തതിനാൽ ദീർഘനാളായി പ്രവർത്തനം 
നിലച്ചിട്ടുള്ളതാണെന്നും നിലവിൽ ഈ പ്രദേശത്ത് സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലായെന്ന് ഒന്നാം 
പരാമർശ പ്രകാരം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളതാണ്. 
ആയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം പരാമർശ പ്രകാരം ജില്ലാ 
സഹ ക ര ണ ബാങ്ക്, സർക്കിൾ സഹ ക രണ യൂണിയ ൻ , 
ഇ . ആർ. സി. എം . പി. യു . എന്നിവയ്ക്ക് കത്ത് നൽകുകയും 
ഇ .ആർ. സി . എം . പി. യു ., ജില്ലാ സഹകരണ ബാങ്ക്, സർക്കിൾ 
സഹകരണ യൂണിയൻ എന്നിവ നാളിതുവരെ മറുപടി നൽകിയി 
ട്ടില്ലാത്തതുമാകുന്നു . ഈ സാഹചര്യത്തിൽ സംഘം സമാപീ 
കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേരള സഹകരണ 
സംഘം നിയമം 71 (2 ) സ്വീകരിക്കാവുന്നതാണെന്ന് എനിക്ക് 
ബോധ്യപ്പെട്ടിരിക്കുന്നു. 


പരാമർശം: - (1) ആലങ്ങാട് ഡയറി ഫാം ഇൻസ്ട്രക്ടർ-1- ന്റെ 

സെക്ഷൻ 65 പ്രകാരമുള്ള എൻക്വയറി 
റിപ്പോർട്ട്. 


(2) ഈ ഓഫീസിലെ 20- 12 -2016 - ലെ ഇതേ 

നമ്പർ കത്ത്. 


253 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


- മേൽ സാഹചര്യത്തിൽ വരാപ്പുഴ ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ . 53 ( ഡി ) Apcos 
കേരള സ ഹ ക രണ സംഘം നിയമം 71 ( 2 ) വകു പ്പ് 
അ നു സ രിച്ച് സമാ പ് തീ ക രി ക്കു ന്നതിനുള്ള നട പടികൾ 
സ്വീക രി ക്കാ വു ന്ന താണന്ന് കാണു ന്നു . ആയതിന്റെ 
അടിസ്ഥാനത്തിൽ കേരള സഹകരണ സംഘം നിയമം 72 (1) 
വകുപ്പനുസരിച്ച് ആലങ്ങാട് ക്ഷീര വികസന ഓഫീസറെ 
ലിക്വിഡേറ്ററായി നിയമിച്ചുത്തരവാകുന്നു . ലിക്വിഡേറ്ററുടെ 
കാലാവധി ഈ ഉത്തരവ് തീയതി മുതൽ പന്ത്രണ്ട് മാസം 
ആയിരിക്കുന്നതും നിശ്ചിത കാലാവധിക്കകം നട പടികൾ 
പൂർത്തിയാക്കി പ്രസ്തുത വിവ ര ങ്ങൾ രേഖാമൂലം ഈ 
ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ്. 

- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേരും നമ്പരും - തേനംപതി വനിതാ 

ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ് തം 
നമ്പർ പി 346 ( ഡി ) ആപ്കോസ്, ഒ ഴ ല പതി 

പി . ഒ ., ചിറ്റൂർ, പാലക്കാട്- 678 557 . 
2 . രജിസ്റ്റർ ചെയ്ത തീയതി - 7 - 12 - 2016. 
3. മേൽവിലാസം തേനാപതി വനിതാ ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി 346 ( ഡി ) 
ആപ്കോസ്, ഔഴ ല പ്പതി പി . ഒ ., ചിറ്റൂർ, 

പാലക്കാട്- 678 557. 
4. പോസ്റ്റാഫീസ്- ഒഴലപ്പതി പി. ഒ. 
5. താലൂക്ക് ചിറ്റൂർ. 
- 6. ജില്ല പാലക്കാട്. 
7. പ്രവർത്തന പരിധി - വടകരപ്പതി ഗ്രാമപഞ്ചായത്തിലെ 

5 , 6 , 9 വാർഡുകളിൽ പ്പെട്ട 5 -ാം വാർഡിൽ 
തേനംപതി ഊരുംഊരിന്റെ വടക്കുഭാഗവും 6 -ാം 
വാർഡിൽ ഒഴലപ്പതി ഊരുംഊരിന്റെ പടിഞ്ഞാറു 
ഭാ ഗവും ഉൾപ്പെടുന്ന പദേ ശ ങ്ങ ൾ പ്രവർത്തന 

മേഖലയാക്കി 
8. ബാദ്ധ്യത ക്ലിപ്തം. 
9. പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
10 . അംഗീകൃത ഓഹരി മൂലധനം - 5,00,000. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്ക്കളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെതുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽനിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ 
കുറച്ചാലുള്ള തുകയുടെപത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 

( ഒപ്പ്) 
ക്ഷീരവികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയ റ ക ട ർ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

ക്ഷീരസഹകരണ സംഘം 
കാര്യാലയം, പാലക്കാട്. 

രജിസ്ട്രാർ. 


REGISTRATION CERTIFICATE 


No. E - 2195 / 2014. 


7th December 2016 . 


- 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following society, the particulars which is furnished in 
the Categorical Statement is registered by me today as 
a Co -operative Society under the said Act , on the basis 
of limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said section. 


254 


